Government of Kerb 

974 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th July 1974 


Vol. XIX ) 


Trivandrum , 


Saturday, 


[ No. 557 


29th Ashadha 1896 


(2 ) 


GOVERNMENT OF KERALA 
Public Works (Transport- B ) Department 

CANCELLATION NOTICES 


No. 27102/ TB2|74|PW.. 

Dated , Trivandrum , 8th July 1974 . 
The Government of Kerala cancel the proceedings 
under the Kerala Land Acquisition Act, 1961 (Act 21 
of 1962) for the acquisition of the lands specified below 
undertaken in pursuance of thenotification at page 3 of 
the Kerala Gazette Extraordinary No. 721 dated 
7-8-1973 as the lands in question have since been found 
to be not required for the purpose for which they are 
intended . 
കേരള ഗവൺമെൻറ്റം താം 

താഴെ പട്ടികയിൽ 
ന്നതും 1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആക്ട്(1962- ലെ 
21 -ാം ആക്ട്) അനുസരിച്ച് 7-8-1973- ലെ 721 -ാം 
നമ്പർ അസാധാരണ ഗസററിൽ 3 -ാം പേജിൽ പരസ്യപ്പെടു 
ത്തിയതിൻ പ്രകാരം സ്ഥലമെടുപ്പു നടപടിയിൽ ഇരിക്കു 
ന്നതുമായ വസ്തുക്കൾ അവ എന്താവശ്യത്തിനുവേണ്ടി 
ഉദ ° ദേശിച്ചുവോ ആയതിന് ആവശ്യമില്ലെന്ന് കണ്ടതി 
നാൽ പ്രസ്തുത വസ്തുക്കളെ സംബന്ധിച്ച സ്ഥല 
മെടുപ്പ് നടപടികൾ ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


പിവരിക്കു 


(1 ) 
No. 27101 /TB2/74/Pw. 

Dated, Trivandrum , 8th July 1974 . 
The Government of Kerala cancel the proceed 
ings under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962) for the acquisition of the lands 
specified below , undertaken in pursuance of the noti 
fication published at page 2 of the Kerala Gazette 
Extraordinary No. 744 dated 13-8-1973 as the lands 
in question have since been found to be not required 
for the purpose for which they are intended . 

കേരള ഗവൺമെന്റ് താഴെ പട്ടികയിൽ വിവരിക്കു 
ന്നതും 1961 ലെ കേരള സ്ഥലമെടുപ്പ്ആകടം (1962- ലെ 
21- : ആക്ട്) അനുസരിച്ച് 13-8-1973- ലെ 744 -ാം 
നമ്പർഅസാധാരണ ഗസററിൽ 2 -ാം പേജി ൽ പരസ്യപ്പെടു 

ത്തിയതിൻ പ്രകാരം സ്ഥലമെടുപ്പു നടപടിയിൽ ഇരി 
ക്കുന്നതുമായ വസ്തുക്കൾ അവ എന്താവശ്യത്തിനു 

വേണ്ടി ഉദ്ദേശിച്ചുവോ ആയതിന് ആവശ്യമില്ലെന്ന് 
കതിനാൽ പ്രസ്തുത വസ്തുക്കളെ സംബന്ധിച്ച 

സ്ഥലമെടുപ്പ് നടപടികൾ ഇതിനാൽ റദ്ദാക്കിയിരി 
ക്കുന്നു . 

SCHEDULE 
District - Trichur. 

Taluk - Talappilly. 
Village - Enkakkad. 

Block No. XIV 
Sr. No. Description 

Extent in hectare 
276/part 

wet 

0.1012 
278 part 

wet 

0.009 
279/1 whole dry 

0 , 0587 
270 2 while dry 

0.1619 
2793 whole dry 

0.008) 
279 4 whole dry 

0.0769 
20part 2 : wet 

0 , 0040 
wet , 

0.0607 
Total 

0.5524 


SCHEDULE 
District - Trichur. 

Taluk - Talappilly. 
Village- Enkakkad . 

Block No. XV 


11 


Sy . No. Description 
283|part 

Wet 
2841 whole 
2842 hthole 
2843 whole }} 
23414 wllole 
2845 whole 
2846 whole 
285 part 
291 part 

Total 


Extent on 
Hectare 
0. 0607 
0 , 0607 
0 , 0081 
0 , 0202 
0.0040 
0.0486 
0 , 008 
0 , 0020 
| 0.0283 


1) 


19 


231 part 


0 , 2407 


3312316/ SIC. 


2 


വിനിയോഗിച്ച് 


സംബ 


താഴെ 


Special Tahsildar No. III, Trivandrum to take order 
( 3) 

for the acquisition of the lands. Further, under 
sub -section ( 1) of section 19 of the Act 

the 
- No. 27104/TB2/74/Pw. 

Government direct that the Collector may take 
. Dated, Trivandrum , 8th July 1974. 

possession of the lands on the expiry of fifte .A days 
The Government of Kerala cancel the proceedings 

from the date of publication of the notice mentioned 
under the Kerala Land Acquisition Act, 1961 ( Act 21 of 

in sub -section (1) of Section 9 of the Act. 
1962) for the acquisition of the lands specified below 

A plan of the land is kept in the office of the 
undertaken in pursuance of the notification at pages 

Special Tahsildar No. III for L. A. Railways, Trivan .. 
3-4 of the Kerala Gazette Extraordinary No. 744 

drum and may be inspected at any time during office 
dated 13-8-1973 as the lands in question have since 

hours. 
been found to be not required for the purpose for 

ഭരണഘടന 

268 -ാം വകുപ്പ് ഒന്നാം ഖണ്ഡ 
which they are intended . 

അത്താൽ നൽകപ്പെട്ട 

അധികാരങ്ങൾ 
കേരള ഗവൺമെൻറ് താഴെ പട്ടികയിൽ വിവരിക്കു 

രാഷ്ടപതി യു ണിയൻ 

ആവശ്യത്തിനായി ഈ 
ന്നതും 1961- ലെ കേരള സ്ഥലമെടുപ്പ്ആക്ട് (1962- ലെ 

സംസ്ഥാനത്ത് ഭൂമി വിലയ്ക്കെടുക്കുന്നത 
21ാം ആക°s ) അനുസരിച്ച് 13-8-1973 - ലെ 744 -ാം 

ന്ധിച്ചിടത്തോളം 

1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് 
നമ്പർ അസാധാര ണ ഗസററിൽ 3-4 പേജുകളിൽ പരസ്യ 

ആക്ററ് (1962 - ലെ 21-ാം ആക്റ്) പ്രകാരം കേസ 
പ്പെടുത്തിയതിൻപ്രകാരം സ്ഥലമെടുപ്പ് നടപടിയിൽ 

ഗവൺമെൻറിൻറ പരുത്തികൾ തൻ 31-5-1963 -ാം 
ഇരിക്കുന്നതുമായ വസ്തുക്കൾ അത് എന്തിനുവേണ്ടി 

തീയതിയിലെ 2/4/1963 ജുഡീഷ്യൽ II നമ്പർ പരസ്യ 
ഉ 8° ദേശിച്ചുവോ ആയതിന് ആവശ്യമില്ലെന്ന് കണ്ടതി 

പ്രകാരം കേരളാ ഗവൺമെൻറിനെ ആ ഗവൺമെൻറിൻ 
നാൽ പ്രസ്തുത വസ്തുക്കളെ സംബന്ധിച്ച സ്ഥല 

സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കയാലും; 
മെടുപ്പ് നടപടികൾ ഇതിനാൽ റ8°ദാക്കിയിരിക്കുന്നു . 

പ്രസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം 
ഉപവകുപ്പു പ്രകാരം കേരളാ ഗവൺമെൻറ 

( പ്രസ്തുത 
SCHEDULE സംഗതിയുടെ അടിയന്തിരസ്ഥിതി 

പരിഗണിച്ച് 
ആക്റ 

5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
District - Trichur. 

Taluk - Talappilly . പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് 
Village - Enkakkad. 

നിർദ്ദേശിക്കയാലും; 

പ്രസ്തുത ഭൂമി ഒരു പൊതുകാര്യത്തിനായി വില 
Block No. XVI 

യ്ക്കെടുക്കേണ്ടതാണെന്ന് 

ഗവൺമെൻറിന് ബോദ്ധ്യ 
Description Extent in 
Survey No. 

പ്പെട്ടിരിക്കുന്നതിനാലും; 
Hectare 

കേരളാ ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ 
301 whole 

Wet 

0 , 0020 വിവരിച്ചിട്ടുളളതും, 01 ആർ 22 ച . മീറ്റർ വിസ്തീർണ്ണ 

Wet 
302 part 

0.0405 മുളളതുമായ ഭൂമി, അത് അതതന്നെയോ, അതിൽ 

അൽപ്പം കുറവോ കൂടുതലോആയിരുന്നാലും വേണ്ടതില്ല , 
By order of the Governor, ഒരു പൊതുക്കാര്യത്തിന് അതായത 

തിരുവനന്തപുരം. 
സെൻടൽ മുതൽ തിരുനെൽവേലി ജംഗ്ഷൻവരെ ഒരു 
T. S. RAMAKRISHNAN , a( ബാഡ്ഗേജ് റെയിൽവേ ലൈൻ നിർമ്മിക്കുന്നതിന 
Joint Secretary to Government. 

ആവശ്യമാണെന്ന് ആക്ട് 6 -ാം വകുപ്പു പ്രകാരം ഇതി 
നാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്ന 

തിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു 
DECLARATION 

പകാരം തിരുവനന്തപുരം റെയിൽവേ പൊന്നുംവില 

സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ III . എന്ന ആളോട 
No. 27119/ TB2174/Pw. 

നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . ആക്ററ് 9 -ാം വകുപ്പ് 
Dated , Trivandrum , 8th July 1974 . (1) -ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്ന 

നോട്ടീസ് 
Whereas in exercise of the powers conferred by 

. പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
clause (1) of Article 258 of the Constitution the Pre 

കഴിഞ്ഞാൽ കളക്ടർക്ക് ആ ഭൂമി കൈവശപ്പെടുത്താവുന്ന 
sident has, in his Notification No. 2/4 /63/Judl. II താണെന്നുംകുടി ആക്റം 

19 -ാം വകുപ്പ് (1) -ാം 
dated 31-5-1963 entrusted the Government of ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറ് നിർദേശിക്കുകയും , 
Kerala , with their consent, the functions of the Central ചെയ്യുന്നു . 
Government under the Kerala Land Acquisition Act, 

സ്ഥലത്തിന്റെ പ്ലാൻ തിരുവനന്തപുരം റെയിൽവേ 
1961 (Act 21 of 1962), in relation to acquisition of 

പൊന്നും വില സ്പെഷ്യൽ തഹശീൽദാർ നമ്പർ III 
lands for the purpose of the Union in this state ; 

എന്ന ആളുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ 
And whereas under sub -section (4 ) of Section 19 സമയത്ത എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും 
of the said Act the Government of Kerala have directed യ്യാം , 
that in view of the urgency of the case, the provisions 

SCHEDULE 
of section 5 of the Act shall not apply to the lands 

District - Trivandrum . 
specified in the Schedule below ; 

Taluk - Neyyattinkara. 

Village - Kollayil. 
And whereas the Government are satisfied that 

Block No. VÍ 
the said land have to be acquired for a public purpose ; 

(The extent given is approximate) 
The Government of Kerala hereby declare under 

Description - Wet 
Section 6 of the Act that the lands specified in the 

Survey No. - 11517/1 
Schedule below and measuring 01 ares 22 Sq. m . bc 

| Extent - 01 are 22 Sq. m . 
the sime a little more or less, are needed for a public 
purpose , to wit for the construction of a Broad Gauge 

By order of the Governor, 
Railway line froin Trivandrum Central to Tirunelveli 

T.S.RAMAKRISHNAN, 
Junction and under section 7 of the Act direct the 

Joint Secretary to Government. 
PRINTED AND PUBLISHED BY THE 6. G. P. AT THE GOVERNMENT PRE88, TRIVANIRUM , 1974. 


o 
Governincut of Kerala 

1971 


Reg. No. K 107, 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XIX ) 


Trivandrum , 


Saturday, 


20th July 1974 
29th Ashadha 1896 


[ No. 556 


GOVERNMENT OF KERALA 
Public Works (D ) Department 


തോന്നുന്നതിനാലും അത്നുള നോട്ടീസ് അതു 
സംബന്ധിക്കുന്ന്എല്ലാവർക്കും പേടി ആക്ട 
എന്ന വകുപ്പിലെ വ്യവസ്ഥകളനുസരിച്ച് ഇതിനാൽ 
നൽകിയിരിക്കുന്നു . 

ടി ആക്ററ് 18 ( 4) വകുപ്പ്( പകാരം ഗവൺ 
മെൻ സംഗതിയുടെ അടിയന്തിരാവസ്ഥ പരിഗണിച്ച് 
മപ്പടി ആക്റ ° ° 5-3. വകുപ്പിലെ വ്യവസ്ഥകൾ 
ഈ കാര്യത്തിനു ബാധകമല്ലെന്ന നിർദേശിച്ചിരി 
ക്കുന്നു . 

SCHEDULE 
District - Ernakulam . 

Taluk - Kanayannur. 
Village - Poonithura . 

(Area given is approximate) 
Sl. No. Sy. No. Description 

Extent in 

Hectares 
1 , 437 (Part) Wet 

0.0080 
2 , 438/1 ( Part) Dry 

0.0015 
3 , 438/2 (Part) Wet 

0.0593 
4 , 440/1 (Part) 

Wet 

0,0053 
5 , 441 (Part) Wet 

0. 0025 
Total 

0. 0766 


NOTIFICATIONS 

(1) 
No. 267 16/Di|74|PW. 

Dated, Trivandrum , 6th July ! 1974. 
Whereas in exercise of the powers conferred by 
elause 1 of Article 258 of the Constitution, the Pre 
sident has in Notification No. 2/4/63/Judl. II dated 
31-5-1963 entrusted the Government of Kerala with 
their consent the functions of the CentralGovernment 
under the Kerala Land Acquisition Act , 1961 (Act 21 
of 1962) in relation to the acquisition of the land for 
the purpose of the Union in the Kerala State. 

And whereas it appears to the Government of 
Kerala that the land specified in the schedule below is 
needed or is likely to be needed for a public 
to wit for diversion of poramboke thodu in 1, 47 
notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of 
section 3 (1) of the said Act. 

Under sub-section (4) of section 19 of the said 
Act, the Government direct that in view of the urgency 
of the case, the provisions of section 5 of the Act, shall 
not apply to this case. 

രേണഘടന 258-ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ടപതി, 
യൂ ണിയന്റെ ആവശ്യങ്ങൾക്കായി കേരള സംസ്ഥാന 
ത്തി ൽ ഭൂമി 

വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിട 
ത്തോളം 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് 
(1962- ലെ 21 -ാം ആക്റ ) പ്രകാരം കേന (ഭഗവൺ 
മെൻറിൻറെ പ്രവർത്തികൾ 31-5-1963 -ാം തീയതിയിലെ 
2|4| 63|Judl. II നമ്പർ പരസ്യ പ്രകാരം - കേരള 
ഗവൺമെൻറിനെ ആ ഗവൺമെന്റിന്റെ സമ്മതത്തോടു 
കൂടി രമേൽപ്പിച്ചിരിക്കയാലും; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചി 
ടുളള ഭൂമി ഒരു പൊതുആവശ്യത്തിന് അതായത് നാ 
ണൽ ഹൈവ് 47- ന്റെ കൊച്ചിൻ ബപാസ്സ 
അക്വിസിഷൻ കൊണ്ട് പുറമ്പോക്കുതോട് ഡൈവർട്ടു 
ചെയ്യേണ്ടതിലേക്കായി ആവശ്യമുണ്ടെന്നോ, ആവശ്യ 
മുണ്ടാകാനിടയുണ്ടെന്നോ, ര ക ര ഉ | വൺമെൻറിന 

33/2315/ M.C. 


(2 ) 


No. 28562|D2|74 |PW. 

Dated , Trivandrum , 18th July 1974 . 
Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution , the Pre 
sident has in Notification No. 2/4/63IJudi, II dated 
31-5-1963 entrusted the Government of Kerala with 
their consent the functions of the Central Govern 
ment under the Kerala Land Acquisition Act, 1961 
(Act 21 of 1962), in relation to the acquisition of land 
for the purpose of the Union in the Kerala State; 

And whereas it appears to the Government of 
Kerala that the land specified in the Schedule below are 
needed or are likely to be needed for a public 
to wit, for widening and strengthening of Block v 
of National Highway No. 17, Kms. 146 to 160 reach 


2 


Taluk - Cannanore 


SCHEDULE 
District - Cannanore. 

Village - Chirakkal. 
(The extent given is approximate) 
Sl . No. Sy. No. 

Description 


Hectares 


3 


1 . 
2 , 
3 , 
4 . 

5 . 
- 6 . 

7 . 

8 . 
- 9 . 
10 , 


0.1173 
0.0121 
0. 008 . 
0.0243 
0.00 +0 
0.0324 
0,0040 
0,0405 
0.0324 
0.008 ( 


ആക്റ് 


notice to that effect is hereby given to all whom it may 
concern in accordance with the provisions of section 
3 ( 1) of the said Act. 

Under sub-section 4 of section 19 of the said Act 
the Government direct that in view of the urgency 
of the case, the provisions of section 5 of the Act shall 
not apply to this case. 

ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം വകുപ്പിലെ 1 -ാം 
ഉപവകുപ്പ് അനുശാസിക്കുന്ന അധികാരം ഉപയോഗിച്ച് 
ഇൻഡ്യൻ പ്രസിഡൻറ് 1963 മേയ് മാസം31 ... തീയതി 
യിലെ 2/4/63 Judl. II . , നമ്പർ നോട്ടിഫിക്കേഷൻ 
(പകാരം കേരള ഗവൺമെന്റിനെ അവരുടെ സമ്മതത്തോടു 
കുടി 1961- ലെ കേരളാ സ്ഥലമെടുപ്പ് 
(1962- ലെ 21 -ാം ആക്ററ്) പ്രകാരം കേരള സംസ്ഥാന 

ന് കേന്ദ്രഗവൺമെന്റ് ആവശ്യത്തിലേയ്ക്ക് എടു 
പാൻ ഉദ ° ദേശിക്കുന്നഭൂമിയെ സംബന്ധിച്ചിടത്തോളം 
കേന (a ഗവൺമെൻറിൻറ് പ്രവർത്തികൾ ചെയ്യുവാറൻ 
എൽപ്പിച്ചിരിക്കുന്നതിനാലും; 
പട്ടികയിൽ 

വിവരിക്കുന്ന ഭൂമി ഒരു 
പൊതുക്കാര്യത്തിന് അതായത് നാഷണൽ ഹൈവേ 17- ൽ 
146 ക . മീററർ മുതൽ 160 കി . മീറാർവരെയുളള 
റീച്ചിൽ ബ്ലോക്ക് ! വീതികൂട്ടുന്നതിനും ബലപ്പെടുത്തു 
ന്നതിനും ആവശ്യമാണെന്ന് കേരളാ ഗവൺമെൻറിന 
ബാ 8-ധ്യമായിരിക്കുന്നതിനാലും അപകാരം ആവശ്യ 
പ്പെടുന്നു എന്ന അറിയിപ്പ് ടി ആക്ററ് 3 (1) എന്ന് 
വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അതു സംബ 
ന്ധിച്ച എല്ലാപേർക്കും ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ആക°519 -ാം വകുപ്പ് 4-ാം ഉപവകുപ്പും പ്രകാരം 
ഉളള ഈ സംഗതിയുടെ അടിയന്തിരാവസ്ഥ പരീക 
ബാധകമല്ലെന്നും ഗവൺമെൻറ് 

ദേശിച്ചിരിക്കുന്നു . 


Puzhathi desom 
76/6 (Pt 

R. Garden 
76/7 (Pt 
77/3( Pt) 

11 
7714( Pt 
7715 

| R , O. D. 
77/6(Pt) R. Garden 
71ii (Pt) 
77/12A ( Pt) R. O D . 
77114Ai (Pt) R. Garden 
77/12B( Pt) 

Chirakkal desom 
47/10( Pt) R. Garden 
47115( Pt 
47/16(Pt) 

R. U.A. 
4211 ( Pt) 

R. Garden 
4212(11) 
4217 

R. o. D , 
42| 8 ( Pt) 
41/1 (Pt) 
4112 (Pt) 

R. Garden 
3212(Pt) 

R. O. D. 
Total 


താഴ 


11 . 
12 . 
13 . 
14. 
15 , 
16 , 
17 . 
18 . 
19 . 
20 . 


0. 00.40 
0.1012 
0. 0081 
0. 0607 
0.1619 
0 , 01:21 
0.1519 
0.067 
0 ,1416 
0 , 0040 


93 


0,9894 


- 


By order of the Governor, 

c , M. NARAYANAN, 
Deputy Secretary to Government. 


PRINTED AND PUBLIBHED BY THE B. G. P. AT THE GOVERNMENT PRESS, TRIVANDRUM , 1974 . 


